30th JAN . 2018] 


KERALA GAZETTE 


Regn . No . KERBIL / 2012/ 45073 

dated 5 -9 -2012 with RNI 
Reg. No. KL/ TV ( N )/634/ 2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


- - 


GOVERN 


കരക്കു 


സർക്കാ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 ജനുവരി 30 
30th January 2018 

1193 മകരം 16 
16th Makaram 1193 

1939 മാഘം 10 
10th Magha 1939 


5 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART I 
Notifications and Orders issued by the Government 


Gaz . No. 5 / 2018 /DTP (Part I). 


30th JAN . 2018 ) 


KERALA GAZETTE 


ANNEXURE 


Whether the denial of the Bonus for the year from 

2013 - 14, 2014 - 15, 2015 - 16 to the temporary 
workers ( daily wages) of Kerala Books and 
Publications Society, Kakkanad , Kochi by the 

Management of K .B .P.S Kakkanad, Kochi-682 030 
is justifiable or not? If not, what are the reliefs 
thay entitled to ? 


wages, are eligible for a better wage and 
allowance as claimed by them ? And if they are 
eligible , what would be the wages they are 
entitled to ? Whether the workers of Alleppy 
Company Ltd (100 % EOU ) is responsible for the 
loss incurred to the company, as alleged by the 
management by delaying the operation of the 
thermic fluid heater ? Whether additional 
increase in wages to 11 employees, in violation 
of the seniority , as alleged by the Union is 
justifiable or not? If not, what is the remedy ? 


G O . (Rt.) No . 1617/2017/LBR . 


Thiruvananthapuram , 12th December 2017 . 


By order of the Governor, 

SONIA WASHINGTON , 
Deputy Secretary to Government. 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 
വിജ്ഞാപനം 


Whereas, the Government are of opinion that an 
industrial dispute exists between the Managing Director, 
The Alleppy Company Ltd ., Tac House , North Vadai 
Canal Road , Alappuzha -688 007 and the workmen of the 
above referred establishment represented by (1 ) the 
General Secretary, Alleppy District Coir Factory Thozhilali 
Union , Chakkalakkal Building No. 45 /887 , Kalappura , 
Alappuzha (2 ) the General Secretary, Muhamma Coir 
Factory Workers Union (C .I. T. U .), Muhamma P. O ., 
Alappuzha (3 ) the General Secretary , Muhamma Coir 
Factory Thozhilali Union (A .I. T.U .C ), S.L . Puram P. O ., (4) 
the President, Coir Mazdoor Sangh , B .M . S., Alappuzha in 
respect of matters mentioned in the annexure to this order; 


നമ്പർ 12612 / എച്ച്3 / 2017 / നിയമം. 

തിരുവനന്തപുരം, 2017 നവംബർ 29 . 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952- ലെ 53 -ാം കേന്ദ്ര ആക്ട്) 
- 3 - 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം 
- ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, കേരള സർക്കാർ, 
ശ്രീ . രാജീവ്, എസ്., അഡ്വക്കേറ്റ്, "ലക്ഷ്മി , റ്റി. ആർ. എ - 68, 
തേവള്ളി പി. ഒ., കൊല്ലം-691 009 എന്നയാളെ കൊല്ലം റവന്യൂ 
ജില്ല യിൽ ഉൾപ്പെട്ട കൊല്ലം താലൂക്ക് പദേ ശ ത്തേക്ക് 
19 - 12 - 2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷകാലയള 
വി ലേക്ക് നോട്ട റി യായി (രജിസ്റ്റർ നമ്പർ 4 / 2012 / KLM) 
ഇതിനാൽ പുനർനിയമിക്കുന്നു. 


And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication ; 


(2) 


- Now, therefore, in exercise of the powers conferred 
by Section 10 ( 1 ) ( d ) of the Industrial Disputes Act of 
1947 (Central Act XIV of 1947 ) the Government hereby 
direct that the said industrial dispute be referred for 
adjudication to the Industrial Tribunal Alappuzha. The 
Industrial Tribunal will pass the award within a period of 
three months . 


- നമ്പർ 13582/ എച്ച്3/ 2017 / നിയമം. 

- തിരുവനന്തപുരം, 2017 നവംബർ 29. 


NEXURE 


Whether the workmen of Alleppy Company Ltd . 

( 100 % EOU ) belonging to the Alleppy District 
Coir Factory Thozhilali Union , which is not a 
signatory to the agreement executed by the 
management and other Unions for revision of 


- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952- ലെ 53 -ാം കേന്ദ്ര ആക്റ്റ്) 
3- 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം 
ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, കേരള സർക്കാർ, 
ശ്രീ. ജി. സുകുമാരപിള്ള, അഡ്വക്കേറ്റ്, വിനായക , ചെമ്മന്തൂർ, 
പുനലൂർ പി. ഒ., കൊല്ലം- 691 305 എന്നയാളെ കൊല്ലം റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട പത്തനാപുരം താലൂക്ക് പ്രദേശത്തേക്ക് 
16 -12 - 2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയള 
വിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 3/2012 / KLM) ഇതിനാൽ 
പുനർനിയമിക്കുന്നു. 


30th JAN . 2018 ] 


KERALA GAZETTE 


നമ്പർ 13826 / എച്ച്3 / 2017/ നിയമം. 

തിരുവനന്തപുരം, 2017 നവംബർ 29. 


- 1952- ലെ നോട്ടറീസ് ആക്ടിന്റെ(1952- ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 
3 - o 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 8 -ാം 
ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, കേരള സർക്കാർ, 
ശീ. റ്റി . പി . ജേക്കബ്, അഡ്വക്കേറ്റ്, തുരുത്തിയിൽ ന 
ആർക്ക്, കൊട്ടാരം നഗർ, കോട്ടയ്ക്കകം, കൊല്ലം -691 013 , 
എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കൊല്ലം 
താലൂക്ക്പ്രദേശത്തേക്ക് 20 -12 - 2017 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
5 / 2012/ KLM) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


നമ്പർ 13972 / എച്ച്3 / 2017 / നിയമം. 

തിരുവനന്തപുരം, 2017 നവംബർ 29. 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3- 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 
ശീ . എം . ദാമോദ ര ൻ നമ്പ്യാർ, അ ഡി ക്കേ റ്റ് , പ്രഭ, 
സെന്റ് ആന്റ ണീസ് ഗേൾസ് ഹൈസ്കൂ ളിനു സമീപം, 
വടകര പി. ഒ . കോഴിക്കോട്- 673 101 എന്നയാളെ കോഴിക്കോട് 
റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട വടകര താലൂക്ക് പ്രദേശത്തേക്ക് 
28 - 12 - 2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർ ഷ 
കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 6/99/ KKD ) 
ഇതിനാൽ പുനർനിയമിക്കുന്നു . 


- (4) 


നമ്പർ 13971/ എച്ച്3/ 2017 / നിയമം. 

- തിരുവനന്തപുരം, 2017 നവംബർ 29. 


19 5 2 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ ( 19 5 2 - ലെ 53 - ാം 
കേന്ദ്ര ആക്ട് ) 3 - 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . എൽ. തോമസ്, അഡ്വ ക്കേ റ്റ് , 
വരിക വേലിൽ, താഴത്തു വടക്ക് പി . ഒ ., ഏനാത്ത് ( വഴി), 
പത്തനാപുരം, കൊല്ലം-691 526 എന്നയാളെ കൊല്ലം റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട പത്തനാപുരം താലൂക്കിലെ പുനലൂർ 
പദേ ശ ത്തേക്ക് 29 - 12 - 2017 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 
7 / 2012/KLM) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


നമ്പർ 13166 എച്ച്3 / 2017/ നിയമം. 

-- തിരുവനന്തപുരം, 2017 ഡിസംബർ 7. 
1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട് ) 3- 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 
ശ്രീ . കെ . എ . അലക്സാണ്ടർ, അഡ്വക്കേറ്റ്, വലിയവനം ഹൗസ്, 
വെളിയനാട് പി . ഒ., അരകുന്നം ( വഴി), എറണാകുളം- 682 319 
എന്നയാളെ എറണാകുളം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കൊച്ചി 

കോർപ്പറേഷൻ പ്രദേശത്തേക്ക് 26 -10- 2017 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
(രജിസ്റ്റർ നമ്പർ 52/ 97/EKM) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


